റ. 5696 


പൌരസ്ത്യ കാതോലിക്കായും മലങ്കര മ്രെതാപ്പോലീത്തായും 
മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ പ്രസിഡന്റും ആയ 
മോറാന്‍ മാര്‍ ബസേലിയോസ്‌ മാര്‍ തോമ്മാ മാത്യൂസ്‌ ദ്വിതീയന്‍ 


1 8 





നമ്മുടെ മലങ്കരസഭയിലെ എല്ലാ പള്ളി വികാരിമാരും മറ്റു പട്ടക്കാരും ശേഷം ജനങ്ങളും കൂടി കണ്ടെന്നാല്‍ 
നിങ്ങള്‍ക്കു വാഴ്വ്‌, 


പ്രിയരേ, 


നമ്മുടെ സഭയുടെ ഉദ്ഭവവും അതിന്റെ സ്ഥാനസ്ഥിതി മഹത്വങ്ങളും ഇപ്പോള്‍ അതിനുണ്ടായിരിക്കുന്ന സ്ഥിതി 
ഗതികളും നാം ആരേയും പ്രത്യേകം എഴുതി അറിയിക്കേണ്ടതില്ലല്ലോ. സഭയിലെ ഭിന്നതകളും വൈരുദ്ധ്യങ്ങളും 
ദൈവത്തിനും തന്റെ പരിശുദ്ധന്മാര്‍ക്കും സ്വീകാര്യങ്ങളാണ്‌ എന്നു നമുക്ക്‌ വിശ്വാസമില്ല. ആകയാല്‍ കര്‍ത്താവ്‌ 
കല്പിച്ചതുപോലെ പിതാവും പുരതനും പരിശുദ്ധാത്മാവും ഏകമായിരിക്കുന്ന പ്രകാരം നമുക്കും കര്‍ത്താവില്‍ 
ഒന്നാകാം. കര്‍ത്താവ്‌ നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാം. അപ്രകാരം നമ്മളും 
കര്‍ത്താവിന്റെ ശിഷ്യന്മാരാകുന്നു എന്നു മറ്റുള്ളവരും ലോകവും അറിയട്ടെ. ഇതാണ്‌ നമ്മുടെ കര്‍ത്താവിന്റെ 
അഭിലാഷം. നമ്മുടെ കര്‍ത്താവിന്റെ ത്യാഗോജ്ജലമായ സ്നേഹത്തിലും സഹകരണത്തിലും എല്ലാ സഭാംഗ 
ങ്ങളും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മലങ്കരസഭയുടെ അഖണ്ഡത സംരക്ഷിച്ചും, സഭയുടെ സ്വാത 
ന്ത്ര്യവും ഉന്നമനവും ഉദ്ദേശിച്ചും പ്രവര്‍ത്തിക്കണമെന്ന്‌ നാം പ്രത്യേകം നിങ്ങളോടു താല്‍പര്യപ്പെടുന്നു. എല്ലാ 
വരും ഈവക കാര്യങ്ങളില്‍ സഹകരിച്ച്‌ പ്രവര്‍ത്തിക്കണം. 


മലങ്കര അസോസിയേഷന്‍ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ നടത്തുന്നതിലേക്ക്‌ നാം നടപടികള്‍ ആരംഭിക്കുന്നു. 
നിലവിലിരിക്കുന്ന മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭാ ഭരണഘടന (മലങ്കരസഭാ ഭരണഘടന) അനുസ 
രിച്ച്‌ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ (മലങ്കര അസോസിയേഷന്‍) അംഗങ്ങളെ പ്രധാന 
മായും ഇടവകയോഗങ്ങള്‍ തെരഞ്ഞെടുക്കേണ്ടതാണ്‌. അതിലേക്ക്‌ താഴെപ്പറയുന്ന നടപടികള്‍ എടുക്കുന്നതിന്‌ 
മലങ്കരസഭയിലെ എല്ലാ ഇടവകപള്ളി വികാരിമാരോടും നാം ആജ്ഞാപിക്കുന്നു. 


ഇടവകയിലെ കുടുംബങ്ങളില്‍ വിതരണം ചെയ്തു വിവരങ്ങള്‍ ശേഖരിക്കുന്നതിന്‌ അടിയില്‍ ചേര്‍ത്തിട്ടുള്ള 
ഫോറങ്ങള്‍ ഇതുപോലുള്ള നമ്മുടെ കല്പനകള്‍ സഹിതം ഇവിടെനിന്നും അയച്ചുതരുന്നതാണ്‌ (മലങ്കര അസോ 
സിയേഷന്‍ അംഗങ്ങളെ ഇടവകയോഗത്തില്‍ നിന്നും തെരഞ്ഞെടുക്കേണ്ടതാണ്‌.. 


ഇടവകയിലെ കുടുംബങ്ങളില്‍ നിന്നും ലഭിക്കേണ്ട വിവരങ്ങള്‍ സംബന്ധിച്ച ഫോറം 
(20-6-1995-ലെ സ്ഥിതിവിവരങ്ങള്‍ അനുസരിച്ചുള്ളത) 


(1) പള്ളിയുടെ പേര്‍, സ്ഥലം മുതലായവ. 

(2) കുടുംബത്തിന്റെ പേര്‍ - വീട്ടുപേര്‌. 

(3) വീട്ടു നമ്പര്‍. 

(4) ഏതു മ്മെതാസന ഇടവക. 

(5) കുടുംബനാഥന്റെയോ നാഥയുടെയോ പേരും മേല്‍വിലാസവും. 

(6) 21 വയസു പൂര്‍ത്തിയായ കുടുംബാംഗങ്ങളുടെ ആകെ എണ്ണം. 
സ്ര്രീകള്‍ 
പുരുഷന്മാര്‍ 

(൦) മലങ്കര അസോസിയേഷന്‍ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഇടവക 
യോഗത്തില്‍ വോട്ടിംഗില്‍ പങ്കെടുക്കുന്ന കുടുംബാംഗത്തിന്റെ 
പേരും (സ്ര്രീയോ, പുരുഷനോ) മേല്‍വിലാസവും ഒപ്പും. 


സ്ഥലം: ഫോറം പൂരിപ്പിച്ചു നല്‍കുന്ന 
തീയതി: കുടുംബാംഗത്തിന്റെ പേരും ഒപ്പും 


ടി വിവരങ്ങള്‍ 20-6-1995-ലെ സ്ഥിതിവിവരങ്ങള്‍ അനുസരിച്ചായിരിക്കണം. ഫോറങ്ങള്‍ വികാരിമാരുടെ ചുമ 
തലയില്‍ വിതരണം ചെയ്ത്‌ ഇടവകയിലെ കുടുംബങ്ങളില്‍ നിന്നും വിവരങ്ങള്‍ ശേഖരിച്ച്‌ പള്ളി റിക്കാര്‍ഡില്‍ 
ഉള്‍പ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ്‌. 


ഫോറങ്ങളില്‍ നിന്നും ലഭിക്കുന്ന വിവരങ്ങള്‍ അടിസ്ഥാനമാക്കി അസോസിയേഷന്‍ അംഗങ്ങളെ തെരഞ്ഞെ 
ടുക്കുന്നതിനുള്ള ഇടവകയോഗത്തില്‍ വോട്ടിംഗില്‍ പങ്കെടുക്കുന്നതിന്‌ അര്‍ഹതയുള്ള അംഗങ്ങളുടെ പേരും 
മേല്‍വിലായവും അടങ്ങുന്ന ലിസ്റ്റ ആ ഇടവകയില്‍ ആകെയുള്ള കുടുംബാംഗങ്ങളുടെ എണ്ണംകൂടി രേഖപ്പെ 
ടുത്തി വികാരിമാര്‍ ഒപ്പിട്ട 30-4-1996-ന്‌ മുമ്പ്‌ നമ്മുടെ ഓഫീസില്‍ കിട്ടത്തക്കവണ്ണം അയച്ചിരിക്കണം. 


ഈ കല്പന ബന്ധപ്പെട്ട എല്ലാവരുടെയും അറിവിനും നടപടിക്കുമായി മലയാള മനോരമ, മംഗളം എന്നീ 
ദിനപ്രതങ്ങളില്‍ പ്രസിദ്ധീകരിക്കുന്നു. ഈ കല്പന അറിയിപ്പായി ഗണിച്ച്‌ മേല്‍പറഞ്ഞിട്ടുള്ള നടപടികള്‍ വികാ 
രിമാർ നടത്തി വിവരങ്ങള്‍ നമ്മെ അറിയിക്കാവുന്നതാണ്‌. 


ഈ വക നടപടികള്‍ എടുക്കുന്നതിന്‌ ഏതെങ്കിലും പള്ളി ഇടവകയില്‍ തടസ്സമോ വീഴ്ചയോ ഉണ്ടാകുന്ന 
പക്ഷം ആ പള്ളി കൈക്കാരന്മാര്‍ക്കോ മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങള്‍ക്കോ മറ്റ്‌ ഏതെങ്കിലും ഇടവകാംഗത്തിനോ 
20-04-1996-ന്‌ മുമ്പായി നമുക്ക്‌ ലഭിക്കത്തക്കവണ്ണം വ്യക്തമായ വിവരങ്ങള്‍ രേഖാമൂലം നമ്മെ അറിയിക്കാവുന്ന 
താണ്‌. അങ്ങനെ അറിവു ലഭിച്ചാല്‍ ആ പള്ളി സംബന്ധിച്ച്‌ ആവശ്യമായ നടപടികള്‍ നാം ഉടന്‍തന്നെ സ്വീക 
രിച്ച്‌ വിവരങ്ങള്‍ ശേഖരിക്കുന്നതാണ്‌. ആവശ്യമുള്ളവര്‍ക്ക്‌ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫോറങ്ങള്‍ 
മുതലായവ വാങ്ങാവുന്നതാണ്‌. ഇടവക പള്ളികളില്‍ നിന്നും വിവരങ്ങള്‍ ലഭിക്കുന്ന മുറയ്ക്ക്‌ വേണ്ട അന്വേഷ 
ണങ്ങളും പരിശോധനകളും നടത്തി ഇടവക പൊതുയോഗങ്ങള്‍ കൂടി അസോസിയേഷന്‍ അംഗങ്ങളെ തെര 
ഞ്ഞെടുക്കുന്നതിന്‌ നാം നിര്‍ദേശം നല്‍കുന്നതാണ്‌. അസോസിയേഷന്‍ അംഗങ്ങളെ തെരഞ്ഞെടുത്തശേഷം 
സഭാ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പും നിയമാനുസരണം നടത്തുന്നതാണ്‌. മ്രെതാസന പൊതുയോഗ 
ത്തിലേക്കുള്ള അതതു പള്ളി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ്‌ മുതലായവ സംബന്ധിച്ച്‌ അതത്‌ മ്മരെതാസന 
ങ്ങളില്‍ നിന്നും നടപടികള്‍ എടുക്കേണ്ടതാണ്‌. 


ശേഷം പിന്നാലെ, 
ദൈവം അനുഗ്രഹിക്കട്ടെ. 


കാതോലിക്കേറ്റ്‌ ഓഫീസ്‌ 
ദേവലോകം അരമന; ദേവലോകം പി. ഒ., കോട്ടയം 


പം ചി 


മലങ്കര മ്മെതാപ്പോലീത്ത 
ദേവലോകം അരമന, ദേവലോകം പി. ഒ., കോട്ടയം-38. 





(0൬൧110 ൧: ശ്ഇടടലുഠ്ന 1൩0്റഡ്മ്മ കി 11൩000൨൧. 


